Government of Kerala 
കേരള സർക്കാർ 

2013 


Regn . No. KERBIL /2012 /45073 
dated 5 - 9 - 2012 with RNI 

Reg. No . രജി. നമ്പർ 
KLITV ( N )/ 634/ 2012- 14 


N 


ം 
കCOVERN 


ം 


= = 


= 


ാർ .. 


രള സർ 
VMENT OF 


: 


- 


KERALA 


. 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


6th August 2013 
2013 B KÌ V6 


THIRUVANANTHAPURAM , TUESDAY 


No. 


| 32 


Vol. II 
വാല്യം 2 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


15th Sravana 1935 
1935 ശാവണം 15 


PART III 
Commissionerate of Land Revenue 
MALAPPURAM DISTRICT 

മുളക്കാപറമ്പത്ത് കളരിക്കൽ ഭഗവതിക്ഷേത്ര കമ്മിറ്റിയുടെ 
തിരൂർ റവന്യൂ ഡിവിഷണൽ ഓഫീസറുടെ 

കൈവശ ത്തിലുള്ള 4 .40 ഏക്കർ സ്വകാര്യ നി . കെ . ഭൂമി 
നടപടിക്രമം 

യിൽനിന്നും അപേക്ഷകൻ ജന്മം തീരു വാങ്ങിയതാണ്. ടി 

ഭൂമിയുടെ നാലതിരുകളും മുളക്കാപറമ്പത്ത് കളരിക്കൽ ഭഗവതി 
( ഹാജർ: കെ . ഗോപാലൻ) 

ക്ഷേത്ര കമ്മിറ്റിയുടെ കൈവശത്തിലാണെന്നും, ടി ഭൂമിക്ക് പുഞ്ച 
നമ്പർ ജെ - 2474 / 2008/ ഡി . ഡിസ്.( 1). 

2013 ജൂൺ 24. ചീട്ട് പാസ്സാ ക്കു കയോ പല വ ക യി ന ത്തിൽ നികുതി 

അടവാക്കു കയോ ചെയ്തിട്ടില്ലായെന്നും, പ്രസ്തുത ഭൂമി 
വിഷയം: - എം .എൽ.ആർ. ആക്ട്- പൊന്നാനി താലൂക്ക്, 

എം . എൽ. ആർ. ആക്ട് (പകാരം രജി സ്റ്റർ ചെയ്തു 
- പെരു മ്പടപ്പ് വില്ലേജ്, റീ . സ .217 / 2 - ൽപ്പെട്ട 

കൊടുക്കുന്നതിന് സമ്മതമാണെന്ന് കാണിച്ച് മുളക്കാപറമ്പത്ത് 
5 സെന്റ് നി. കെ . ഭൂമി- പട്ടയഭൂമിയായി രജിസ്റ്റർ 

കളരിക്കൽ ഭഗവതിക്ഷേത്ര കമ്മിറ്റിയ്ക്കുവേണ്ടി പ്രസിഡന്റ് 
ചെയ്യുന്നത്-അനുമതി നൽകി ഉത്തരവാകുന്നത് 

നന്ദഗോവിന്ദ് സ്റ്റേറ്റ്മെന്റ് നൽകിയിട്ടുണ്ട്എന്നും തഹശീൽദാർ 
സംബന്ധിച്ച്. 

റിപ്പോർട്ടാ ക്കി യിട്ടു ണ്ട് . തഹശീൽദാരുടെ റിപ്പോർട്ടിന്റെ 
സൂചന: - 1. ശ്രീ . ചന്ദ്രൻ s/o വേലായുധൻ, തിരുത്തുമ്മൽ, അടിസ്ഥാനത്തിൽ ടി ഭൂമിയിൽ അവകാശം തെളിയിക്കുന്ന 

ചെറവല്ലൂർ, പെരുമ്പടപ്പ് വില്ലേജ് എന്നയാളുടെ തിനുള്ള രേഖകൾ സഹിതം ഹാജരാകുന്നതിന് അപേക്ഷകന് 
18 - 11- 2000 - ത്തിലെ അപേക്ഷ . 

നോട്ടീസ് നൽകുകയും അപേക്ഷകൻ 6 - 12- 2012 - ന് ഹാജരായി 
2. പൊന്നാനി അഡീഷണൽ തഹശീൽദാരുടെ 

ബന്ധപ്പെട്ട ആധാരങ്ങളുടെ പകർപ്പ് ഹാജരാക്കുകയും ചെയ്തു . 
3 - 4- 2008 - ലെ 4563/ 2001ജെ1 -ാം നമ്പർ റിപ്പോർട്ട്. 

തഹശീൽദാരുടെ റിപ്പോർട്ടും ബന്ധപ്പെട്ട രേഖകളും 

പരിശോധിച്ചതിൽ അപേക്ഷയ്ക്കാസ്പദമായ ഭൂമി അപേക്ഷകൻ 
- പൊന്നാനി താലൂക്ക്, പെരുമ്പടപ്പ് വില്ലേജ്, 

ആധാരപ്രകാരം കൈവശം വെച്ചു വരുന്നതായി കാണുന്നു . 
റീ . സ . 217/ 2 - ൽപ്പെട്ട 5 സെന്റ് സി . കെ . ഭൂമി, എം . എൽ. ആർ. 

കൂടാതെ 15 - 1 -2013 - ന് സ്ഥലപരിശോധന നടത്തി. 
ആക്ട് പ്രകാരം പട്ടയഭൂമിയായി രജിസ്റ്റർ ചെയ്യുന്നതിന് 
അ നു മ തിക്കായി സൂചന ( 1 ) പ്രകാരം അപേക്ഷ 

സ്ഥല പ രി ശോ ധ ന യു ടെ യും തഹ ശീൽ ദാ രുടെ 
ലഭിക്കുക യു ണ്ടാ യി . ടി അപേക്ഷ യിൻ മേൽ പൊന്നാനി റിപ്പോർട്ടിന്റെയും അടിസ്ഥാ ന ത്തിൽ പൊന്നാനി താലൂക്ക്, 
ത ഹ ശീൽദാർ മുഖേന അ ന്വേ ഷണം നട ത്തു കയും പെരുമ്പടപ്പ് വില്ലേജ്, റീ . സ . 217/ 2 - ൽപ്പെട്ട 5 സെന്റ് സി . കെ . 
തഹശീൽദാർ സൂചന (2) പ്രകാരം റിപ്പോർട്ട് സമർപ്പിക്കുകയും ഭൂമി അപേക്ഷകനായ ചന്ദ്രൻ s/o വേലായുധൻ, തിരുത്തുമ്മൽ, 
ചെയ്തിട്ടുണ്ട്. 

ചെറവല്ലൂർ, പെരുമ്പടപ്പ് വില്ലേജ് എന്ന യാളുടെ പേരിൽ 
അപേക്ഷ യ ാ സ് പ ദ മാ യ ഭൂമി പൊന്നാനി സബ് 

എം . എൽ. ആർ. ആക്ട് പ്രകാരം പട്ടയഭൂമിയായി രജിസ്റ്റർ 
രജിസ്ട്രാർ ഓഫീസിലെ 340/ 1998 നമ്പർ ആധാരപ്രകാരം 

ചെയ്തു നൽകു ന്ന തിനെതിരെ ആക്ഷേപങ്ങൾ ക്ഷണിച്ചു 
കൊണ്ടുള്ള നോട്ടീസ് 9 - 4 - 2013 - ലെ 15 -ാം നമ്പർ കേരള 


- ഗസറ്റിലും ( പേജ് 2685), താലൂക്ക് ഓഫീസ്, വില്ലേജ് 
ഓഫീസ്, ഗ്രാമപഞ്ചായത്ത്, കൃഷിഭവൻ നോട്ടീസ് ബോർഡുക 


പരസ്യപ്പെടുത്തിയിരുന്നെങ്കിലും ആരുംതന്നെ ആക്ഷേപമോ 
അവകാശമോ തേർച്ചയോ ഉന്നയിച്ചിട്ടില്ല . 

-- മേൽ സാഹചര്യത്തിൽ, പൊന്നാനി താലൂക്ക് പെരുമ്പടപ്പ്, 
വില്ലേജ്, റി . സ . 217 / 2 - ൽപ്പെട്ട 5 സെന്റ് സി . കെ . ഭൂമി 
അപേക്ഷകനായ ശ്രീ . ചന്ദ്രൻ s/o വേലായുധൻ, തിരുത്തുമ്മൽ, 
ചെറവല്ലൂർ, പെരുമ്പടപ്പ് വില്ലേജ് എന്നയാളുടെ പേരിൽ 
എം . എൽ. ആർ. ആക്ട് പ്രകാരം പട്ടയഭൂമിയായി രജിസ്റ്റർ 
ചെയ്യുന്നതിന് അനുമതി നൽകി ഇതിനാൽ ഉത്തരവാകുന്നു . 

പൊന്നാനി തഹശീൽദാർ, ടി ഭൂമി പട്ടയഭൂമിയാക്കി 
മാറ്റി റവന്യൂ റിക്കാർഡു ക ളിൽ ആ വ ശ്യ മായ മാറ്റം 
വരു ത്തു ന്ന തിനും, അപേക്ഷ ക നിൽ നിന്നും കുടിശ്ശിക 
അടക്കമുള്ള ഭൂനികുതി ഈടാക്കുന്നതിനുമുള്ള നടപടികൾ 
സ്വീകരിക്കേണ്ടതാണ്. 
റവന്യൂ ഡിവിഷണൽഓഫീസ്, 

( ഒപ്പ്) 
തിരൂർ. 

റവന്യൂ ഡിവിഷണൽ ഓഫീസർ. 


